Kerala Gazette No. 4 dated 23rd January 2018 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 
-- കൊല്ലം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . എസ്. കാർത്തികേയൻ, ഐ . എ .എസ്.) 


നമ്പർ എം .1- 59860/ 2015. 


2017 നവംബർ 23 . 


വിഷയം: - - ഭൂമിയുടെ ന്യായവില കൊട്ടാരക്കര താലൂക്ക്, മൈലം വില്ലേജ് അപ്പീൽ തീർപ്പാക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) കൊട്ടാരക്കര താലൂക്കിൽ മൈലം വില്ലേജിൽ മലമുകളിൽ നിലാവിള ഇടയില വീട്ടിൽ ഉണ്ണുണ്ണി മകൻ ജോൺ 

സമർപ്പിച്ച അപേക്ഷ . 


(2) റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 13 -1-2016- ലെ എഫ്- 24022 /15 /എഫ്. വി. നമ്പർ റിപ്പോർട്ട്. 


(3) കളക്ടറേറ്റ് ഇൻസ്പെക്ഷൻ ആന്റ് വിജിലൻസ് സീനിയർ സൂപ്രണ്ടിന്റെ സ്ഥല പരിശോധന റിപ്പോർട്ട്. 


(4) അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ 6- 8- 2016 - ലെ സ്ഥല പരിശോധന റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ 6 - 3 - 2010 - ൽ പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനത്തിൽ കൊട്ടാരക്കര 
താലൂക്കിൽ മൈലം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 15 റീസർവ്വ 285 /3, 285/4- ൽപ്പെട്ട വസ്തുക്കൾ Wet land കാറ്റഗറി യിൽ 
ഉൾപ്പെടുത്തി - 40,000 ആണ് വില രേഖപ്പെടുത്തിയിട്ടുള്ളത്. ടി വസ്തുക്കൾ ടി താലൂക്കിൽ ടി വില്ലേജിൽ നിലാവിള ഇടയില 
വീട്ടിൽ ഉണ്ണൂണ്ണി മകൻ ശ്രീ . ജോണിന്റെ പേരിലും കരം തീരുവയിലുമാണ് ഉള്ളത്. പ്രസ്തുത വസ്തുവിന്റെ ന്യായവില വളരെ 
കൂടുതലായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ആയതിനാൽ ടി അപാകത പരിഹരിച്ച് ഉത്തരവാകണമെന്നും കാണിച്ച് 
ശ്രീ . ജോൺ കേരള മുദ്രപത്ര നിയമം 28 ( എ ) വകുപ്പിലെ 4 -ാം ഉപവകുപ്പ് പ്രകാരം അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളതാണ് [ സൂചന (1)]. 


പ്രസ്തുതഅപേക്ഷയിന്മേൽ ആവശ്യമായ സ്ഥലപരിശോധനയും അന്വേഷണവും നടത്തിയിട്ടുള്ളതിൽ വില്ലേജ് റിക്കാർഡിൽ 
നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ടി വസ്തുവിൽ പണ കോരി വാഴകൃഷി ചെയ്തിരിക്കുന്നതായും തോട് വരമ്പിലൂടെ അല്ലാതെ 
ടി സ്ഥലത്ത് എത്തിച്ചേരാൻ മറ്റ് വഴികളൊന്നും തന്നെ ഇല്ലായെന്നും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 
സൂചന (2) റിപ്പോർട്ടിന്മേൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പ്രസ്തുത സ്ഥലം നേരിട്ട് പരിശോധന നടത്തിയിട്ടുള്ളതിൽ അപേക്ഷ 
വസ്തുവിന്റെ സമീപമുള്ളതും സമാന സ്വഭാവത്തിൽ ഉള്ളതുമായ റീസർവ്വ നമ്പർ 285/ 10 - ൽപ്പെട്ട സ്ഥലത്തിന്റെ ന്യായവിലയായ 
- 8, 000 തന്നെ അപേക്ഷ വസ്തുക്കൾക്കും പുനഃനിർണ്ണയിച്ച് നൽകാൻ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. അഡീഷണൽ ജില്ലാ 
മജിസ്ട്രേറ്റിന്റെ സ്ഥലപരിശോധന റിപ്പോർട്ടിന്റെയും ശുപാർശയുടെയും അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര താലൂക്കിൽ മൈലം 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 15 - ൽ റീസർവ്വ 285/3, 285/4- ൽപ്പെട്ട വസ്തുക്കളുടെ ന്യായവില പുനഃനിർണ്ണയിച്ച് താഴെ വിവരിക്കും 
പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ 6 - 3 - 2010 - ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ന്യായവിലയിൽ 
വന്നിട്ടുള്ള അപാകത പരിഹരിച്ച് അപേക്ഷ വസ്തുവിന്റെ ന്യായവില 1995- ലെ കേരള സ്റ്റാമ്പ് (ഭൂമിയുടെ ന്യായവില നിർണ്ണയം) 
ചട്ടം 5 (4) പ്രകാരം ചുവടെ ചേർക്കും പ്രകാരം പുനഃനിർണ്ണയിച്ച് അപ്പീൽ തീർപ്പാക്കുന്നു. 
Gaz. No. 4 /2018/DTP /CLR (Fair Value -Supplement). 

295 


ഫയൽ നമ്പരും 
| കമ അപേക്ഷകന്റെ പേരും താലുക്ക് 
നമ്പർ മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


റീസർവെ 
നമ്പർ 


ഭൂമിയുടെ 
ഇനം തരം 


6 - 3 - 2010 - ൽ പുനർ 

സർക്കാർ നിർണ്ണയിച്ച 
- നിശ്ചയിച്ച വില ( ആർ 
വില ( ആർ ഒന്നിന് 
- ഒന്നിന്) 


കൊട്ടാരക്കര 


Wet land 


40 , 000 


8,000 


മൈലം, 
ബ്ലോക്ക് നമ്പർ- 15 


285/ 3 
285 /4 


എം .1 - 59860 / 15 
ശ്രീ . ജോൺ, 
നിലാംവിള, 
ഇടയില വീട്, 
മൈലം, കൊട്ടാരക്കര 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി. തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 ശതമാനം 
വർദ്ധനവ് കൂടി പുനഃനിർണ്ണയിച്ച ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കുന്നത്. 


ജില്ലാകളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


FORM " C 


[See Rule 5(3)] 


NOTIFICATION 


No. M1 - 59860 / 2015 . 


23rd November 2017. 


Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with Sub -Rule (8 ) of rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1955, the fair value of the land is hereby fixed finally as shown in the Schedule hereto . 


SCHEDULE 


Fair Value Revised 
of the Land Fair Value 

already of Land 


Remarks 


Name of 
- Village, Block No., Corporation/ 
Name of Survey Municipality/ 
Taluk Number with Panchayath 

Sub Division No. 


Sl. Name of 
No. District 


Classification 
by use 

fixed 
( as on 6- 3- 2010 ) 


(1) 


(2) 


(3) 


(4) 


(5) 


6 


(7) 


(8) 


(9) 


- 1 


Kollam 


Wet Land 


Mylom 
Panchayat 


Kottarakkara Mylom, 

| Block No. 15, 
| 1 . Re-Sy. No . 285/3 

2 . Re- Sy. No . 285/ 4 


40,000 
per ares 


8,000 Revision as 
per ares per Proceedings 

- No . M1 - 59860 /15 
- dated 11- 2017. 


Collectorate, 
Kollam . 


| ( Sd.) 
District Collector. 


296 


ക 


ം 


- കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . ചിത്ര , എസ്., ഐ . എ .എസ്.) 


നമ്പർഎഫ് - 14849 / 2017 . 


2017 ജൂ 


ലൈ 15 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ഇട്ടിവ വില്ലേജിൽ വയ്യാനം, സൂര്യവീട്ടിൽ ശ്രീ . രാമചന്ദ്രൻ പിള്ള സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 29 - 3- 2017 -ാം തീയതിയിലെ എഫ്1 -4554 /17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 - 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തുവന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


സർ / 6 - 3 -2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ്, റീസർവെ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച് 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന് 


(2) 


- (3 ) 


(5) 


( 6 


( 7) 


ഇട്ടിവ - 46 


212 / 14 


9 ,000 


Wet Land 
- 2 ,500 


ശ്രീ . രാമചന്ദ്രൻ പിള്ള, കൊട്ടാരക്കര 
സൂര്യ, 
വയ്യാനം, 
ഇട്ടിവ 


Hill tract 
with road 

access 


നമ്പർ എഫ് - 21443/ 2017. 


2017 ഒക്ടോബർ 20. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന. (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം കൊട്ടാരക്കര ഉമ്മന്നൂർ വില്ലേജിൽ നൈനാവിളവീട്ടിൽ ശ്രീ . മോഹൻകുമാർ സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 22 - 8- 2017 -ാം തീയതിയിലെ എഫ്.1- 14621/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


297 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ / 

6 - 3 - 2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ ( ആർ ഒന്നിന് 


കൊട്ടാരക്കര 


- 258 / 16 


16 , 800 


ഉമ്മന്നൂർ 
ബ്ലോക്ക് നമ്പർ 24 


Wet land 

7,500 


ശ്രീ . മോഹൻകുമാർ, 

നൈനാവിളവീട്, 
ഉമ്മന്നൂർ, 
കൊട്ടാരക്കര 


Residential 

plot with 
Corp ./Mun ./Pan . 
road access 
Residential 
plot without 

vehicular 


258 / 23 


7,500 


Wet land 
- 3 ,000 


access 


നമ്പർ എഫ് -18992/ 2017 . 


2017 നവംബർ 4, 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന. (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (fixation of fair value of land) ചട്ടം 3 (7), ചട്ടം (4). 

(2) കൊല്ലം, കൊട്ടാരക്കര താലൂക്കിൽ, ചിതറ വില്ലേജിൽ റോസ് വിഹാറിൽ ശ്രീമതി ഷജീലാബീവി സമർപ്പിച്ച 

അപേക്ഷ . 


| (3) കൊട്ടാരക്കര തഹശീൽദാരുടെ 25 - 7 -2017 - ലെ എഫ്. 1-11323 /17 -ാം നമ്പർ റിപ്പോർട്ട്. 


| 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Taluk 


- SI. 

No. 


Bl. 
No. 


Re- Sy. Sub Division 

No. No. 


Local 
Body 


Village 


Classification 


Fair Value 
Per Are 


- (5) 


(6 


(7) 


(8) 


(9) 


- (1) 
- 1 


(2) 
56 


(3) 
124 


(4) 
1-2 


10,000 


Chithara 
Grama Panchayath 


Kottarakkara 


Chithara 


Residential plot 
with private 
road access 


298 


നമ്പർ എഫ് - 7915 / 2017. 


2017 നവംബർ 15. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന. (1) 


കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28A ചട്ടം 5 (4 ). 


കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 -2013. തീയതിയിലെ M1 - 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


| (3) കൊല്ലം, കൊട്ടാരക്കര താലൂക്കിൽ കുമ്മിൾ വില്ലേജിൽ മൂന്നുകല്ലിൻ മൂട്, വട്ട ത്താമര പി . ഒ - യിൽ 

പാറമുകളിൽ വീട്ടിൽ ശ്രീമതി ശോഭിതാബീവി സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 19 - 5 - 2017 - ലെ എഫ്1/ 2579 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


- പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


കമ 


അപേക്ഷകന്റെ പേരും താലൂക്ക് 
- മേൽവിലാസവും 


വില്ലേജ്, സർ / 6- 3 - 2010 - ലെ 

പുനർ പുനർ 
- ബ്ലോക്ക് റീസർവ്വ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ 

വിലയും - ക്കേഷൻ (ആർഒന്നിന്) 


നമ്പർ 


1/ 3 


Govt. Property 

Re- 1 


1 ശ്രീമതി ശോഭിതാബീവി, കൊട്ടാരക്കര കുമ്മിൾ-51 - 

പാറമുകളിൽ വീട്, 
മൂന്നുകല്ലിൻമൂട്, 
വട്ടത്താമര പി. ഒ., 
കുമ്മിൾ, കൊല്ലം 


Garden Land 

with 
road access 


30,000 


നമ്പർ എഫ് - 21205 / 2017. 


2017 നവംബർ 17 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - ( 1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (fixation of fair value of land) ചട്ടം 3 ( 7 ), ചട്ടം ( 4). 


(2) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഓടനാവട്ടം വില്ലേജിൽ തെക്കേടത്ത് വീട്ടിൽ ശ്രീമതി തുളസിഭായി 

സമർപ്പിച്ച അപേക്ഷ . 
(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 30 - 8 - 2017 , 23 - 10 - 2017 എന്നീ തീയതികളിലെ എഫ്1/ 15310 / 17 -ാം നമ്പർ 

റിപ്പോർട്ടുകൾ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Gaz . No. 4 /2018 /DTP /CLR (Fair Value -Supplement). 


299 


Local Body 


Taluk 


Village 


Classification 


Sl. 
No. 


Survey 
No. 


Sub Division 

No. 


Fair value 

per are 


269 


9/1 


Kottarakkara Odanavattom 


15 ,000 


Veliyam 
Grama Panchayath 


Residential 

plot with 
Corp./Mun ./Pan. 

road access 


നമ്പർ എഫ് - 22945 / 2017 . 


2017 നവംബർ 17 , 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന ; (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2) കൊല്ലം ജില്ലാകളക്ടറുടെ 14- 2 - 2013. തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) കൊല്ലം താലൂക്കിൽ കല്ലുവാതുക്കൽ വില്ലേജിൽ വരിഞ്ഞത്തുചേരി, ആടുതല പി. ഒ. യിൽ കളീലഴികത്തു 

കിഴക്കതിൽ വീട്ടിൽ ശ്രീ . ജോൺ സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊല്ലം തഹശീൽദാരുടെ 11- 10 - 2017 - ലെ ബി18 /846 /17 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ 6- 3 -2010 - ൽ പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാന 
ത്തിലും സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ 
ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാന 
ത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


- 6 - 3 -2010 - ലെ 

പുനർ 
വില്ലേജ്, സർ / റീസർവ്വ വിജ്ഞാപനത്തിലെ 
കമ അപേക്ഷകന്റെ പേരും താലുക്ക് ബ്ലോക്ക് സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 

നിർണ്ണയിച്ച 
നമ്പർ മേൽവിലാസവും 

നമ്പർ നമ്പർ വിലയും 

ക്ലാസിഫിക്കേഷൻ എന്ന 


നിർണ്ണയിച്ച് വില ( ആർ 


കൊല്ലം കല്ലുവാതുക്കൽ 


260 / 2 


- 18 ,000 


Govt . Property 

- 12,000 


39 


Garden land 
with Panchayath 

road access 


ശ്രീ . ജോൺ, 
കളീലഴികത്ത് 
കിഴക്കതിൽ വീട്, 
ആടുതല പി. ഒ., 
കല്ലുവാതുക്കൽ, 

കൊല്ലം 


300 


നമ്പർ എഫ് - 22757 / 2017 (1). 


2017 നവംബർ 18 . 


വിഷയം - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


2 . 


സൂചന :- 1. കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 

കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
3 . കൊല്ലം ജില്ല യിൽ ചിറ ക്കര വില്ലേജിൽ ചാത്തന്നൂർ താഴത്തു ചേരിയിൽ കെ . ആർ. സദ ന ത്തിൽ 

- ശ്രീ. രത്നരാജു , ശ്രീ . ബാബു എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 
- 4. കൊല്ലം തഹശീൽദാരുടെ 12 -10- 2017 - ലെ ബി18/ 23608/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാന 
ത്തിലും സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ 
ചേർത്തും അവ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


- 6 - 3 - 2010 - ലെ 

പുനർ 
വില്ലേജ്, സർ / റീസർവെ / വിജ്ഞാപനത്തിലെ 

പുനർ 

നിർണ്ണയിച്ച 
താലൂക്ക് - ബ്ലോക്ക് സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 

നമ്പർ 

വിലയും ക്ലാസിഫിക്കേഷൻ 

ഒന്നിന്) 


- ക്രമ അപേക്ഷകന്റെ പേരും 
നമ്പർ മേൽവിലാസവും 


- നിർണ്ണയിച്ച് വില ( ആർ 


നമ്പർ 


100/ 19 


Govt. Property 


20,000 


- ശ്രീ . രതരാജു ആന്റ് കൊല്ലം ചിറക്കര- 31 
ശ്രീ. ബാബു , 
കെ . ആർ. സദനം, 
താഴത്തുചേരി, ചിറക്കര, 
കൊല്ലം 


Residential plot 
with Panchayath 
road access 


നമ്പർ എഫ് - 22757/ 2017 (2). 


2017 നവംബർ 18. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - 1. കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A (Fixation of fair value of land) ചട്ടം 3(7 ), ചട്ടം ( 4). 

2. കൊല്ലം ചിറക്കര വില്ലേജിൽ ചാത്തന്നൂർ താഴത്തുചേരിയിൽ കെ . ആർ. സദനത്തിൽ ശ്രീ . രതരാജു , 

ശ്രീ . ബാബു എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 
- 3. കൊല്ലം തഹശീൽദാരുടെ 12 -10 - 2017 -ാം തീയതിയിലെ ബി18 - 23068 / 17 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


301 


8 


SL. 


Bl. 


6 , No. 


Sub Division 


Fair Value 

per Are 


Local Body 


Taluk 


Village 


Classification 


No. No. 


No. 


(4) 


(5) 


(7) 


(8 


(9) 


(1) 
| 1 


(2) 
31 


(3) 
100 


19 /1 - 1 


Kollam 


Chirakkara 


- 20, 000 


Chathannoor 
Gramapanchayath 


Residential 

plot with 
Panchayath 
Road access 


2 


31 


100 


19/ 2 - 1 


Kollam 


Chirakkara 


- 20,000 


Chathannoor 
Gramapanchayath 


Residential plot 
with Panchayath 

Road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


- ( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ , ഐ . എ . എസ്.) 


നമ്പർ- സി11 - 142843 / 2017. 


2017 നവംബർ 27 , 


ന 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ ബ്ളോക്ക് നമ്പർ 07 - ൽ 

റീസർവെ 270/11- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽപൂകൈത വീട്ടിൽ ശ്രീ . ജോൺസൺ സമർപ്പിച്ച അപേക്ഷ . 


(2) 


അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 30 - 8- 2017 - ലെ സി3 - 4352/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീസർവെ 270 / 11 - ൽപ്പെട്ട 
ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന(1) പ്രകാരം ശ്രീ . ജോൺസൺ നൽകിയ 
അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


- അപേക്ഷാസ്ഥലം മെഴുവേലി വില്ലേജിൽ 4098 -ാം തണ്ടപ്പേര് പ്രകാരം ശ്രീ . ജോൺസൺ- ന്റെ കൈവശത്തിലും കരം 
തീരുവയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് 45,000 (നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രം) രൂപ ന്യായവില 
നിശ്ചയിച്ച് Residential plot without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07- ൽ റീസർവെ 270/11- ൽപ്പെട്ട ഭൂമി 
Residential plot without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 45,000 (നാൽപ്പത്തിഅയ്യായിരം മാത്രം) 
രൂപയായി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


ജില്ലാ കളക്ടറുടെ കാര്യാലയം, 
പത്തനംതിട്ട . 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


302 


FORM C 

NOTIFICATION 
No. C11-142843 /2017. 

27th November 2017. 
Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act , 1959, read with sub -rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995, the fair value of land in Block No. 07 Re-Survey No. 270/ 11 Medhuveli Village, Kozhencherry Taluk of 
Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Kozhencherry. 


| Village - Mezhuveli. 


VY 


Survey Re- survey 

No . Block 


Re- survey 

No. 


Sub 
Division No . 


Panchayat/ 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already 
fixed 


Revised 
Fair value 
per Are 


-- . 


7 


270 


11 


Panchayat 


1,10, 000 


45,000 


| Residential 
plot without 
road access 


Collectorate , 


( Sd.) 
District Collector. 


Pathanamthitta . 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ, ഐ . എ . എസ്.) 


നമ്പർ സി11- 147204 / 2017. 


2017 നവംബർ 22 . 


വിഷയം:- ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവെ 

നമ്പർ 357/4- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന. (1) അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ കുളത്തുങ്കൽ ബഥേൽ വീട്ടിൽ ശ്രീ . ജോൺസൺ തോമസ് 

സമർപ്പിച്ച അപേക്ഷ . 
(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 6 - 11 - 2017 - ലെ സി3 - 7493 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


- പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവെ നമ്പർ 357 / 4- ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണ 
മെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . ജോൺസൺ തോമസ് നൽകിയ അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


- അപേക്ഷാസ്ഥലം പെരിങ്ങ നാട് വില്ലേജിൽ 11848 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും 
കരംതീരുവയിലും ഉടമസ്ഥതയിലുമുള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 50, 000 (അൻപതിനായിരം രൂപ മാത്രം) 
ന്യാ യ വില നിശ്ചയിച്ച് "Residential plot with Panchayat road access " എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്താമെന്ന് 
സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവെ നമ്പർ 357/ 4- ൽപ്പെട്ട 
ഭൂമി " Residential plot with Panchayath road access " എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 50,000 ആയി 
ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


ജില്ലാകളക്ടറുടെ കാര്യാലയം, 
പത്തനംതിട്ട. 


(ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


Gaz . No. 4 /2018 /DTP /CLR (Fair Value- Supplement). 


303 


10 


FORM C 


NOTIFICATION 


No. C11- 147204 /2017 . 


22nd November 2017. 


Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 , the 
fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Adoor. 


Village — Peringanadu . 


Survey Re- survey 
No. Block 


Re-survey 


Sub 
Division No . 


Panchayat/ 
Municipality 


Ward 
No. 


Classification 

by use 


No. 


Fair Value 
already 
fixed 


Revised 
Fair value 
per Are 


12 


357 


4 


Panchayat 


50,000 


Residential 

plot with 
Panchayath 
road access 


Collectorate, 
Pathanamthitta . 


(Sd .) 
District Collector. 


ERNAKULAM DISTRICT 

NOTIFICATION 


No. N -6680 /2016 /K . Dis . 


16th November 2017 . 


Whereas , it is expedient to publish the fair value of the land as required under Section 28A of the 
Kerala Stamp Act, 1950 , read with Rule 4 of the Kerala Stamp (Fixation of Value of Land ) Rules, 1995. 

Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey/Re-survey Numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 1) thereof. 


SCHEDULE 
District - Ernakulam . 


Taluk - Kanayannoor. 


Village 


Elamkulam . 


Sl. Survey 
Ne Ne 


Sub 
Division 

No. 


Re 
Survey 
Block 


Re- 
Survey 
No. 


Name and 
No. of 
Ward 


Classifi- 
cation 
by use 


Fair Value 
per Are 


Re - Survey Municipality / Name & 

Sub Panchayath / Number of 
Division Corporation Ward / 
No . 

Local Body 
(6 (7) (8 ) 
. Corporation Kochi 


(1) 


(2 ) 


(3 ) 


(4 ) 


( 10 ) 


(11 ) 


(5 ) 
. 


(9 
44 


11307 890 


5 


. 


Nilam 


12,48 ,000 


Office of the Sub Collector, 
Fort Kochi. 


(Sd .) 
Sub Collector 


304 


